Government of Kerala 
കേരള സർക്കാർ 

2008 


Reg . No. രജി. നമ്പർ 
KLITV ( N )/12 / 2006 - 2008 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


No. 


Vol. LIII 
വാല്യം 53 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


28th October 2008 
2008 ഒക്ടോബർ 28 
6th Karthika 1930 
1930 കാർത്തിക 6 


നമ്പർ 


2079 


28th Oct. 2008) 

COMMISSIONERATE OF LAND REVENUE 
| L . A . Notifications and 

Declarations 

KOLLAM DISTRICT 
1961- ലെ കേരള സർവ്വയും അതിർത്തിയും 
സംബന്ധിച്ച ആക്ടിലെ 13 -ാം വകുപ്പ് 

| പ്രകാരമുളള പരസ്യം 
നമ്പർ എ2-1797 /1988 . 

2008ജൂ ലൈ18 , 
- 1 . താഴെ പറയുന്ന പ്രദേശങ്ങളിലെ റീസർവ്വ 
ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നതായി 1961 - ലെ 
കേരള സർവ്വയും അ തി ർത്തിയും സംബന്ധിച്ച 
ആക്ടിലെ (196 - ലെ 37-ാം ആകടം) 13 -ാം വകുപ്പ 
( പ്രകാരം ഇതിനാൽ പരസ്യം ചെയ്യുന്നു . 
- 2 . പ്രസ്തുത ആക്ടിലെ 14-ാം വകുപ്പിലെ 
വ്യവസ്ഥകൾ പ്രകാരം ഒരു സിവിൽ കോടതിയുടെ 
ഡി കിമൂലം ഇതിനാൽ പരസ്യം ചെയ്യുന്ന റീസർവ്വ 
ഭേദഗതിചെയ്യപ്പെടുന്നില്ലെങ്കിൽ ഈ റിസർവ്വ് വി ക്കാർഡ 
അ തിൽ നിർണ്ണയിക്കുകയും രേഖപ്പെടുത്തുകയും 

യ്തിട്ടുളള അതിരുകൾ ശരിയായി നിർണ്ണയിക്കു 
കയും രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നുളള 
തിൻറ തർക്കമറ തെളിവായിരിക്കുന്നതാണ്. 


പദേശത്തിന്റെ വിവരങ്ങൾക്ക 


- ജില്ല കൊല്ലം, 
വില്ലേജ _ കലയപുരം താലൂക്ക്- കൊട്ടാരക്കരെ. 


നമ്പർ 


സർവേ നമ്പ 

പഴയത 
125 1163 
125 111j3 
1251/ 11 14. 


വിസ്തീർണ്ണം 
ഹെക്ടറിൽ 
0 0 120 
0 , 0085 
0 . 0822 


- ( ഒപ്പ് ) 
സ്പെഷ്യൽ തഹശീൽദാർ 
- (എൽ. എ . നമ്പർ- I. ) 


കൊല്ലം , 


